15th Oct. 2013] COMMISSIONERATE OF LAND REVENUE 

7381 
L . A . Notifications and Declarations ഭാഗത്തിൽ ( പേജ് നമ്പർ 1135 ) 1981- ലെ കേരള സർവെയും 
THIRUVANANTHAPURAM DISTRICT 

അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം എന്നത് " 1961- ലെ കേരള സർവെയും 
തിരുത്തൽ വിജ്ഞാപനം 

അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 
നമ്പർ ഡി1- 2190/ 2004. 

| 2013 ആഗസ്റ്റ് 26. 
2007 മേയ് മാസം 8 -ാം തീയതി പ്രസിദ്ധീകരിച്ച കേരള അസിസ്റ്റന്റ് ഡയറക്ടറാഫീസ്, 
ഗസറ്റിലെ പാർട്ട്-III , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ കുമാരപുരം, 

അസിസ്റ്റന്റ് ഡയറക്ടർ. 
വിഭാഗത്തിൽ LA Notifications and Declarations എന്ന തിരുവനന്തപുരം. 


- ( ഒപ്പ്) 


ERNAKULAM DISTRICT 


വിജ്ഞാപനം 


നമ്പർ സി1- 206 / 2012. 

2013 ആഗസ്റ്റ് 31. 
കേരള സർക്കാർ 16- 1-1987 -ാം തീയതിയിലെ ജി. ഒ . ( എംഎസ്.) നമ്പർ 1987 / 10 നമ്പർ വിജ്ഞാപനപ്രകാരം എൻ. എച്ച്. നമ്പർ 1, 
പെഷ്യൽ തഹശീൽദാർ, കാക്കനാട്, എറണാകുളത്തിനെ 1894 - ലെ 1 -ാം കേന്ദ്ര ആക്ടിന് വിധേയമായി കളക്ടറുടെ 
ചുമതലകൾ നിർവ്വഹിക്കുവാൻ നിയമിച്ചിരിക്കുന്നതിനാലും; താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സ്ഥലം ഒരു പൊതു ആവശ്യത്തിന് 
അതായത്, നെട്ടൂർ, കുമ്പളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊന്നും വിലയ്ക്ക് എടുക്കുന്നതിന് 
ആവശ്യമു ണ്ട ന്നോ , ആവശ്യമുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് ബോദ്ധ്യമാകുന്നതിനാലും; ഇപ്പോൾ, തൻമൂലം, 
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 1894 - ലെ സ്ഥലമെടുപ്പ് ആക്ട് 4 -ാം വകുപ്പിന്റെ ( 1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 


പട്ടിക 


ജില്ല എറണാകുളം. 
വില്ലേജ് - മരട്. 


താലൂക്ക്- കണയന്നൂർ. 

ബ്ലോക്ക് - 14 . 


ക്രമ 


സർവെ 
നമ്പർ 


(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 

വിവരണം 
റവന്യൂ റിക്കാർഡ് നാളിത് ഭൂസ്ഥിതി 
പ്രകാരം 

പ്രകാരം 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


നമ്പർ 


293 / 7 


0 . 0220 


293 / 9 


0. 0113 


പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 


പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 


0 .0199 


293/ 10 
293 / 14 


0 .0059 


ആകെ 


0 . 0591 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ , എൽ. എ . ( എൻ.എച്ച്.) നമ്പർ 1. 


കാക്കനാട്. 


വിജ്ഞാപനം 


നമ്പർ സി1- 447 / 2012. 

2013 സെപ്റ്റംബർ 3. 
കേരള സർക്കാർ 16 -1- 1987 -ാം തീയതിയിലെ ജി . ഒ. ( എംഎസ്.) നമ്പർ 1987/ 10 -ാം നമ്പർ വിജ്ഞാപനപ്രകാരം എൻ. എച്ച്. നമ്പർ 1, 
സ്പെഷ്യൽ തഹശീൽദാർ, കാക്കനാട്, എറണാകുളത്തിനെ 1894 - ലെ 1 -ാം കേന്ദ് ആക്ടിന് വിധേയ മായി കളക്ടറുടെ 
ചുമതലകൾ നിർവ്വഹിക്കുവാൻ നിയമിച്ചിരിക്കുന്നതിനാലും; താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള സ്ഥലം ഒരു പൊതു ആവശ്യത്തിന് 
അതായത്, നെട്ടൂർ കുമ്പളം പാലത്തിന്റെഅപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊന്നും വിലയ്ക്ക് എടുക്കുന്നതിന് 
ആവശ്യമുണ്ട ന്നോ , ആവശ്യമുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് ബോദ്ധ്യമാകുന്ന തി നാലും; ഇപ്പോൾ, തൻമൂലം, 
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും 1894- ലെ സ്ഥലമെടുപ്പ് ആക്ട് 4 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്ക 
നുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 


Gaz . No. 41/2013/DTP (CLR ). 


7382 


KERALA GAZETTE 


[PART III 


പട്ടിക 


ജില്ല എറണാകുളം. 
വില്ലേജ് - കുമ്പളം. 


താലൂക്ക്- കണയന്നൂർ. 
ബ്ലോക്ക് - 15. 


(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 


കമ 


വിവരണം 


സർവെ 
നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


നമ്പർ 


റവന്യൂ റിക്കാർഡ് 

| പ്രകാരം 


നാളിത് ഭൂസ്ഥിതി 

പ്രകാരം 


0 . 0025 


0 . 0013 


0 . 0034 


0 . 0031 


20 / 15 
20/ 18 
20/ 19 
20/ 20 
20/ 21 
20 / 22 
20 / 23 
20 /24 
20/ 25 
20 / 26 


0 . 0027 
0.0029 


പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 


പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 
പുരയിടം 


0 .0031 


0. 0032 


0 . 0034 


0.0018 


0 .0161 


24/ 7 
24 / 8 


0 .0124 


ആകെ 


0.0559 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ, എൽ. എ . (എൻ.എച്ച്.) നമ്പർ 1. 


കാക്കനാട്. 


MALAPPURAM DISTRICT 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 

6 ( 1) -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


നമ്പർ ബി6- 6202/ 2010. 

2013 ആഗസ്റ്റ് 31. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെടുന്ന ഭൂമിയുടെ സബ് 
ഡിവിഷൻ നടത്തണമെന്ന് തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ ബി6 - 6202/ 10 -ാം നമ്പർ പ്രകാരം നിർദ്ദേശിച്ചിരിക്കുകയാൽ 
താഴെ പറയുന്ന സർവ്വേ നമ്പർ അതിർത്തി തിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും സബ് ഡിവിഷൻ നടപടികൾ 

കൈകൊള്ളുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 (1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 

താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് ചേർന്നോ സ്ഥിതി ചെയ്യുന്ന ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച 
ചെയ്യുന്ന ഏതൊരാളോടും നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേയറുടെ അടുത്ത് ഹാജരാകുന്നതിനു 
വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പ് പ്രകാരം ഈ പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

പ്രസ്തുത ആക്ടിലെ 6(3) എ എന്ന വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 
( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുറ്റിക്കാടുകളോ, 

വേലികളോ, നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ 

നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
( ബി) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും 

കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർ വ്വേ അടയാളങ്ങ ൾ നൽകണമെന്നും മറ്റു പ്രകാരത്തിൽ ( പസ്തുത ആക് ടോ 

അതുപകാരമുണ്ടായിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


15th OCT. 2013] 


COMMISSIONERATE OF LAND REVENUE 


7383 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും 
വീഴ്ച വരുത്തുകയാണെങ്കിൽ, ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്ടിലും അതുപ്രകാരം 
ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽനിന്നും വസൂലാക്കാവുന്നതുമാണ്. 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 


ജില്ല മലപ്പുറം. 
വില്ലേജ് പരിയാപുരം. 


താലൂക്ക്- തിരൂർ. 
അംശം - പരിയാപുരം. 


റീസർവെ നമ്പർ - 192 / 23 . 


താലൂക്കാഫീസ്, 
തിരൂർ. 


- ( ഒപ്പ്) 
അഡീഷണൽ തഹശീൽദാർ. 


NOTICE 


UNDER SECTION 9 ( 2) OF THE KERALA SURVEY AND BOUNDARIES ACT 1961 


No. G3 - 3620/ 2008. 


27th August 2013. 


The subjoined statement is an extract from the survey field Registerts giving particulars of the land registered and 
surveyed in the name of concerned Appeal, if any , against the survey should be presented within three months from the 
date of publication of this notice to the officer-in - charge of the survey whose Headquarters are at Tirurangadi. 


Field maps may be obtained on application and on payment of the fees prescribed from time to time. 


SCHEDULE 


District 


Malappuram. 


Taluk — Tirurangadi. 


Village — Thennala. 


As per Revenue Accounts 


As now Surveyed 


Resurvey/ 

Revision Survey 
Survey filed 

Sub Division 


Survey filed 

No. 


Sub Division 

No. 


Area in 
Hectares 


No 


No. 


139 


139 


1 


139 


139 
139 


00 .10. 45 
00. 02 . 03. 


Total 


0. 7181 


Taluk Office, 
Tirurangadi. 


( Sd.) 
Additional Tahsildar. 


KANNUR DISTRICT 


NOTICE 


UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT 1961 


Ref. 32/2007 . 


5th September 2013. 


The subjoined statement is an extract from the survey fields Register giving particulars of the lands registered and 
surveyed in the name of concerned Appeal, if any, against the survey should be presented within three months from 
the date of Service of this notice to the officers -in -charge of the survey whose Quarters are at Mattannur. 


7384 


KERALA GAZETTE 


[PART III 


Field maps may be obtained on application and payment of the fees prescribed from time to time. 


Name of Acquisition — Land for Kannur Airport. 


SCHEDULE 


District — Kannur 


Taluk — Thalassery . 


Village — Keezhallur. 


Resurvey 


As per Revenue Accounts 


As now Surveyed 


Survey filed 


Sub Division 


Area in 


Survey filed 

No. 


Sub Division 

No . 


Area in 
Hectares 


Remarks 
( Area taken over 
by registration as 

per Fast Track 
Scheme by Requisi 

tioning 
Authority ) 


No. 


No. 


Hectares 


Award No. — 1/2010 


Date — 26 -5 - 2010 


Desom — Elampara 

70 


0 . 1272 Hectre 


0 .1700 
2.4685 


0 . 1700 
2.4685 


702 


2 . 2676 Hectre 


Desom - Keezhallur 


Award No. - 3/2010 


Date — 11 -6 - 2010 


19 


44.4222 


44 .4222 


38 . 4689 Hectre 


Desom — Keezhallur 


Award No. — 5 /2010 


Date — 15 -6 - 2010 

10 .8836 Hectre 


18 


2 


15 .2080 


15 . 2080 


Desom — Elampara 


Award No. — 7 /2010 


Date — 16 -6 - 2010 


107 


0 .7770 


0 . 7770 


0 .6261 Hectre 
0 .0910 Hectre 


0 .0910 


0 .0910 
19 .9733 


19 .9733 


17 .4733 Hectre 


Desom — Keezhallur 


Award No. 9 /2010 


Date — 17 -6 -2010 

1.9980 Hectre 


21 


2 .0770 


2A1 


2A1 


0 .2785 


0 . 1538 Hectre 


2A2 


0 .2681 


2A2 
2A3 


0 . 2470 Hectre 
4 .7024 Hectre 


2A3 


2.0770 
0 .2785 
0 .2681 
5.4095 
1.2825 
1.4085 
1.4447 


5 .4095 


2B 


0 .5930 Hectre 


1.2825 
1.4085 


1. 1091 Hectre 
1. 4447 Hectre 


1.4447 


Taluk Office, 
Mattannur. 


(Sd .) 

Special Tahsildar, 
Land Acquisition (Airport No. 1). 


